© 


കേരള സര്‍ക്കാര്‍ 
Government of Kerala 


2021 





Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


Reg. No. KL/TV(N)/634/2021-2023 





കേരള ഗസററ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








തിരുവനന്തപുരം, 

വാല്യം 10 ചൊവ്വ 
Vol. X Thiruvananthapuram, 
Tuesday 


2021 ഫെ.്ബുവരി 9 
9th February 2021 


1196 മകരം 27 
27th Makaram 1196 


1942 മാഘം 20 
20th Magha 1942 


നമ്പര്‍ 





No. 











PART III 
Notifications by Heads of Departments 


Commissionerate of Land Revenue 


THIRUVANANTHAPURAM DISTRICT 


Neyyattinkara Taluk 
പരസ്യം 


1) 


നമ്പര്‍ ag)1-21540/2020. 2020 ഡിസംബര്‍ 28. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ കാഞ്ഞിരംകുളം വില്ലേജില്‍ 
കാഞ്ഞിരംകുളം പി. ഒ., ചാണി വിരാലിവിള വീട്ടില്‍ 
വില്‍ഫ്രെഡ്‌ വില്‍സ്‌, ഡബ്ല്യു. 
പേരില്‍ 


മരിച്ചുപോയതിനാല്‍ പരേതന്റെ 
ലഭിക്കാനുള്ള ആശ്രിത നിയമനത്തിനും 
മറ്റാവശൃങ്ങള്‍ക്കുമായി ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ ടി വീട്ടില്‍ പ്രീത, എല്‍. 


ബോധിപ്പിച്ച അപേക്ഷയിന്‍മേല്‍ കാഞ്ഞിരംകുളം 


വില്ലേജാഫീസര്‍ മുഖേന അവകാശ വിചാരണ നടത്തിവന്ന 
ടിയാന്‍ 12-6-2020-ല്‍ മരിച്ചു 


റിക്കാര്‍ഡിന്‍ പ്രകാരം 


പോയതായും പരേതന്റെ നിയമാനുസൃതാവകാശികളായി 


Gaz. No. 6/2021/DTP (CLR). 


43 


1. പ്രീത, എല്‍. ഭാര്യ 


2. അലന്‍ വില്‍ഫപ്ഫഡ്‌ മകന്‍ 7 


3. അതുല്‍ വില്‍ഫ്രഡ്‌ 3 14 


4. ആരോണ്‍ വില്‍ഫ്രഡ്‌ ം 12 


ഇവര്‍ മാര്രമാണുള്ളതെന്നും പര്തേന്റെ പിതാവ്‌ വിത്സന്‍, ജെ. 
ജീവിച്ചിരിപ്പുണ്ടെന്നും മൈനര്‍ സന്താനങ്ങള്‍ ഒന്നാം 
കക്ഷിയുടെ സംരക്ഷണയിലാണെന്നും അറിയുന്നതിനാല്‍ പരേതന്റെ 
പേരില്‍ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള 
എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികള്‍ 
മേല്‍പ്പറഞ്ഞവര്‍ മാധ്തരമാണെന്ന്‌ കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതിന്‌ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവര്‍ 
ആ വിവരം പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം നേരിട്ട്‌ ബോധിപ്പിക്കേണ്ടതാണ്‌. താമസിച്ചും 


തപാല്‍വഴിയും ലഭിക്കുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


902 


KERALA GAZETTE 


[Parr 111 





(2) 


നമ്പര്‍ എ--18613/2020. 2020 ഒക്ടോബര്‍ 30. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ കുളത്തൂര്‍ വില്ലേജില്‍ ഉച്ചക്കട, 
കുളത്തൂര്‍, നാരായണവിലാസം ബംഗ്ലാവില്‍ പി. എസ്‌. സുരേഷ്‌കുമാര്‍ 
മരിച്ചുപോയതിനാല്‍ പരേതന്റെ പേരില്‍ ബാങ്കില്‍ ഹാജരാക്കു 
ന്നതിനും മറ്റാവശൃങ്ങള്‍ക്കുമായി ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ ടി വീട്ടില്‍ അനില്‍കുമാര്‍, പി. എസ്‌. 
ബോധിപ്പിച്ച അപേക്ഷയിന്‍മേല്‍ കുളത്തൂര്‍ വില്ലേജാഫീസര്‍ 
മുഖേന അവകാശ വിചാരണ നടത്തിവന്ന റിക്കാര്‍ഡിന്‍ 
പ്രകാരം ടിയാന്‍ 30-1-2020-ല്‍ മരിച്ചുപോയതായും പരേതന്റെ 
നിയമാനുസൃതാവകാശികളായി 


വയസ്‌ 
1. സേതുമാധവി അമ്മ സഹോദരി 75 
2. രാജേശ്വരി അമ്മ [ഴി 63 
3. അനില്‍കുമാര്‍, പി. എസ്‌. സഹോദരന്‍ 60 


ഇവര്‍ മാത്രമാണുള്ളതെന്നും പരേതന്റെ മാതാപിതാക്കള്‍ 
ജീവിച്ചിരിപ്പില്ലായെന്നും പരേതന്‍ അവിവാഹിതനും നിസന്തതി 
യനാണെന്നും അറിയുന്നതിനാല്‍ പരേതന്റെ പേരില്‍ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള എല്ലാ 
ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികള്‍ 
മേല്‍പ്പറഞ്ഞവര്‍ മാധ്രമാണെന്ന്‌ കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതിന്‌ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവര്‍ 
ആ വിവരം പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസ 
ത്തിനകം നേരിട്ട്‌ ബോധിപ്പിക്കേണ്ടതാണ്‌. താമസിച്ചും 
തപാല്‍വഴിയും ലഭിക്കുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(3) 


നമ്പര്‍ ag)5-19733/2020. 2020 നവംബര്‍ 19. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ പരശുവയ്ക്കല്‍ വില്ലേജില്‍ 
കുണ്ടുവിള, വിജയ്‌ നിവാസില്‍ റ്റി. വിനോദ്‌ മരിച്ചുപോയ 
തിനാല്‍ പരേതന്റെ പേരില്‍ ലഭിക്കാനുള്ള സര്‍വ്വീസ്‌ 
ആനുകൂല്യങ്ങള്‍ വാങ്ങുന്നതിനും മറ്റാവശൃങ്ങള്‍ക്കുമായി ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ ടി വീട്ടില്‍ 
സരമു വി. റ്റി. രാജ ബോധിപ്പിച്ച അപേക്ഷയിന്‍മേല്‍ പരശുവയ്ക്കല്‍, 
കൊല്ലയില്‍ വില്ലേജാഫീസര്‍മാര്‍ മുഖേന അവകാശ 
വിചാരണ നടത്തിവന്ന റിക്കാര്‍ഡിന്‍ പ്രകാരം ടിയാന്‍ 
15-10-2020-ല്‍ മരിച്ചുപോയതായും പരേതന്റെ നിയമാനു 
സൃതാവകാശികളായി 


വയസ്‌ 
1. സൌമ്യ വി.്റി രാജ്‌ ഭാര്യ 34 
2. ആര്യ, വി. എസ്‌. മകള്‍ 13 


3. ആര്‍ഷ, വി. എസ്‌. ട്ട 9 


ഇവര്‍ മാത്രമാണുള്ളതെന്നും പരേതന്റെ മാതാപിതാക്കള്‍ 
ജീവിച്ചിരിപ്പുണ്ടെന്നും മൈനര്‍ സന്തഠനങ്ങള്‍ ഒന്നാം 
കക്ഷിയുടെ സംരക്ഷണയിലാണെന്നും അറിയുന്നതിനാല്‍ 
പരേതന്റെ പേരില്‍ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന 
ലഭിക്കാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള 
അവകാശികള്‍ മേല്‍പ്പറഞ്ഞവര്‍ മാ്തമാണെന്ന്‌ കാണിച്ച്‌ 
സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതിന്‌ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ള പക്ഷം അവര്‍ ആ വിവരം പരസും ഗസറ്റില്‍ 
ര്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം നേരിട്ട്‌ 
ബോധിപ്പിക്കേണ്ടതാണ്‌. താമസിച്ചും തപാല്‍വഴിയും 
ലഭിക്കുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


44 


(4) 


നമ്പര്‍ ag)5- 15698 /2020. 2020 ഒക്ടോബര്‍ 5. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ ചെങ്കല്‍ വില്ലേജില്‍ ആറയൂർ 
പി. ഒ., കൊറ്റാമം, ശിവരശ്രീയില്‍ ശിവപാലന്‍, വി. മരിച്ചു 
പോയതിനാല്‍ പരേതന്റെ പേരില്‍ ലഭിക്കാനുള്ള പെന്‍ഷന്‍ 
ആനുകൂല്യങ്ങള്‍ വാങ്ങുന്നതിനും മറ്റാവശൃങ്ങള്‍ക്കുമായി ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ ടി വീട്ടില്‍ 
ശ്രീകുമാരി, എസ്‌. ബോധിപ്പിച്ച അപേക്ഷയിന്‍മേല്‍ ചെങ്കല്‍ 
വില്ലേജ്‌ ആഫീസര്‍ മുഖേന അവകാശ വിചാരണ നടത്തിവന്ന 
റിക്കാര്‍ഡിന്‍ 10-5-2020-@3 


(പകാരം ടിയാന്‍ 


മരിച്ചുപോയതായും പരേതന്റെ നിയമാനുസൃത അവകാശികളായി 


വയസ്‌ 
1. ശ്രീകുമാരി, എസ്‌. ഭാര്യ 59 
2. ആദര്‍ശ്‌, എസ്‌. മകന്‍ 31 
3. പഞ്ചമിലക്ഷ്മി സൂരജ്‌ മകള്‍ 32 


ഇവര്‍ മാത്രമാണുള്ളതെന്നും പരേതന്റെ മാതാപിതാക്കള്‍ 
ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാല്‍ പരേതന്റെ പേരില്‍ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേനലഭിക്കാനുള്ള എല്ലാ 
ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികള്‍ മേല്‍പ്പറഞ്ഞവര്‍ 
മാത്രമാണെന്ന്‌ കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതിന്‌ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം അവര്‍ ആ വിവരം 
പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം നേരിട്ട്‌ 
ബോധിപ്പിക്കേണ്ടതാണ്‌. താമസിച്ചും തപാല്‍വഴിയും 


ലഭിക്കുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(5) 


നമ്പര്‍ എ-20792/2020. 2020 ഡിസംബര്‍ 19. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ കാരോട്‌ വില്ലേജില്‍ അയിര 
പി. ഒ.-യില്‍ ശേഖരമംഗലം പേറയില്‍ ക്രിസ്തുപാലന്‍ 
മരിച്ചുപോയതിനാല്‍ പരേതന്റെ പേരില്‍ ഇന്തയന്‍ ബാങ്കില്‍ 
ഹാജരാക്കുന്നതിനും മറ്റാവശ്യങ്ങള്‍ക്കുമായി ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ ടി. വീട്ടില്‍ 
സുഷമ, എസ്‌. എസ്‌. ബോധിപ്പിച്ച അപേക്ഷയിന്‍ മേല്‍ 
കാരോട്‌ വില്ലേജാഫീസര്‍ മുഖേന അവകാശ വിചാരണ 
നടത്തിവന്ന റിക്കാര്‍ഡിന്‍ പ്രകാരം ടിയാന്‍ 26-6-2019-ല്‍ 


മരിച്ചുപോയതായും പരേതന്റെ നിയമാനുസൃതാവകാശികളായി 


വയസ്‌ 
1. സുഷമ, എസ്‌. എസ്‌. ഭാര്യ 53 
2. ദിവ്യ, സി. എസ്‌. മകള്‍ 28 
3. അഖില്‍, സി. എസ്‌. മകന്‍ 27 


ഇവര്‍ മാത്രമാണുള്ളതെന്നും പരേതന്റെ മാതാപിതാക്കള്‍ 
ജീവിച്ചിപ്പില്ലായെന്നും അറിയുന്നതിനാല്‍ പരേതന്റെ പേരില്‍ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള എല്ലാ 
ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികള്‍ മേല്‍പ്പറഞ്ഞ 
വര്‍ മാത്രമാണെന്ന്‌ കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതിന്‌ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം അവര്‍ ആ വിവരം 
പരസും ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം നേരിട്ട്‌ 
ബോധിപ്പിക്കേണ്ടതാണ്‌. താമസിച്ചും തപാല്‍വഴിയും 
ലഭിക്കുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


9th Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


903 





(6) 


നമ്പര്‍ ag)5-18774/2020. 2020 നവംബര്‍ 4. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ പാറശാല വില്ലേജില്‍ 
കരുമാനൂര്‍, നെടുവാന്‍വിള, മച്ചിങ്ങത്തോട്ടം, ആശിഷ്‌ 
വില്ലയില്‍ ലാലി, ജി. മരിച്ചുപോയതിനാല്‍ പരേതയുടെ 
പേരില്‍ ലഭിക്കാനുള്ള സര്‍വ്വീസ്‌ ആനുകൂല്യങ്ങള്‍ വാങ്ങുന്നതിനും 
മറ്റാവശൃങ്ങള്‍ക്കുമായി ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ ടി വീട്ടില്‍ ജസ്റ്റിന്‍കുമാര്‍, പി. എല്‍. 
ബോധിപ്പിച്ച അപേക്ഷയിന്‍മേല്‍ പാറശാല, നെയ്യാറ്റിന്‍കര 
വില്ലേജാഫീസര്‍മാര്‍ മുഖേന അവകാശ വിചാരണ നടത്തിവന്ന 
റിക്കാര്‍ഡിന്‍ പ്രകാരം ടിയാള്‍ 1-10-2020-ല്‍ മരിച്ചുപോയതായും 
പരേതയുടെ നിയമാനുസൃതാവകാശികളായി 


വയസ്‌ 
1. ജസ്റ്റിന്‍കുമാര്‍, പി. എല്‍. ഭര്‍ത്താവ്‌ 48 
2. ആശിഷാ എല്‍. ജസ്റ്റിന്‍ മകള്‍ 19 
3. ആശിഷ്‌ എല്‍. ജസ്റ്റിന്‍ മകന്‍ 16 


ഇവര്‍ മാത്രമാണുള്ളതെന്നും പരേതന്റെ മാതാവ്‌ ജീവിച്ചിരി 
പ്പില്ലായെന്നും പിതാവ്‌ തങ്കമണി ജീവിച്ചിരിപ്പുണ്ടെന്നും മൈനര്‍ 
സന്താനം ഒന്നാം കക്ഷിയുടെ സംരക്ഷണയിലാണെന്നും 
അറിയുന്നതിനാല്‍ പരേതയുടെ പേരില്‍ അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും 
വാങ്ങുന്നതിനുള്ള അവകാശികള്‍ മേല്‍പ്പറഞ്ഞവര്‍ മാത്രമാണെന്ന്‌ 
കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതിന്‌ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം അവര്‍ ആ വിവരംപരസ്യം 
ഗസ റ്റില്‍ ര്രസിദ്ധപ്പെ ടുത്തി 3ാദിവസത്തിനകം നേരിട്ട്‌ 
ബോധിപ്പിക്കേണ്ടതാണ്‌. താമസിച്ചും തപാല്‍വഴിയും 
ലഭിക്കുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(7) 


നമ്പര്‍ ag)5-20846/2020. 2020 ഡിസംബര്‍ 10. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ ചെങ്കല്‍ വില്ലേജില്‍ 
പ്ലാമൂട്ടുക്കട പി. ഒ., പോരന്നൂര്‍, വലിയവിള, പി. ജെ. ഭവനില്‍ 
രാജേഷ്‌കുമാര്‍ മരിച്ചുപോയതിനാല്‍ പരേതന്റെ പേരില്‍ 
അപകട ഇന്‍ഷുറന്‍സ്‌ തുക കൈപ്പറ്റുന്നതിനുവേണ്ടിയും 
മറ്റാവശ്ൃങ്ങള്‍ക്കുമായി ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കണ 
മെന്ന്‌ കാണിച്ച്‌ ടി വീട്ടില്‍ ഷൈനി, ആര്‍. ബോധിപ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ ചെങ്കല്‍ വില്ലേജാഫീസര്‍ മുഖേന 
അവകാശ വിചാരണ നടത്തിവന്ന റിക്കാര്‍ഡില്‍ പ്രകാരം 


ടിയാന്‍ 6-5-2019-ല്‍ മരിച്ചുപോയതായും പരേതന്റെ 
നിയമാനുസൃതാവകാശികളായി 

വയസ്‌ 
1. ഷൈനി, ആര്‍. ഭാര്യ 34 
2, വിഷ്ണു, ആര്‍. മകന്‍ 9 
3. ആദിത്യന്‍, ആര്‍. [ഴി 8 
4. ജാനകി, പി. മാതാവ്‌ 64 


ഇവര്‍ മാത്രമാണുള്ളതെന്നും പരേതന്റെ പിതാവ്‌ ജീവിച്ചി 
പ്പില്ലായെന്നും മൈനര്‍ സന്താനങ്ങള്‍ ഒന്നാം കക്ഷിയുടെ 
സംരക്ഷണയിലാണെന്നും അറിയുന്നതിനാല്‍ പരേതന്റെ പേരില്‍ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള എല്ലാ 
ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികള്‍ 
മേല്‍പ്പറഞ്ഞവര്‍ മാ്രമാണെന്ന്‌ കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതിന്‌ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവര്‍ ആ 
വിവരം പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
നേരിട്ട്‌ ബോധിപ്പിക്കേണ്ടതാണ്‌. താമസിച്ചും തപാല്‍വഴിയും 
ലഭിക്കുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


45 


(8) 


നമ്പര്‍ ag)1-19234/2020. 2020 നവംബര്‍ 13. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ പള്ളിച്ചല്‍ വില്ലേജില്‍ ഭഗവതിനട 
പി. ഒ., ഭഗവതിനട, ലക്ഷ്മി നിവാസില്‍ വി. കൃഷ്ണകുമാര്‍ 
മരിച്ചുപോയതിനാല്‍ പരേതന്റെ പേരില്‍ ലഭിക്കാനുള്ള 
പെന്‍ഷന്‍ ആനുകൂല്യങ്ങള്‍ വാങ്ങുന്നതിനും മറ്റാവശ്ൃങ്ങള്‍ 
ക്കുമായി ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കണമെന്ന്‌ 
കാണിച്ച്‌ ടി വീട്ടില്‍ എസ്‌. വനജകുമാരി ബോധിപ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ പള്ളിച്ചല്‍ വില്ലേജാഫീസര്‍ മുഖേന 
അവകാശ വിചാരണ നടത്തിവന്ന റിക്കാര്‍ഡിന്‍ പ്രകാരം 


ടിയാന്‍ 22-9-2020-ല്‍ മരിച്ചുപോയതായും പരേതന്റെ 
നിയമാനുസൃതാവകാശികളായി 

വയസ്‌ 
1. എസ്‌. വനജകൂമാരി ഭാര്യ 60 
2, ലക്ഷ്മി, കെ. വി. മകള്‍ 38 


ഇവര്‍ മാത്രമാണുള്ളതെന്നും പരേതന്റെ മാതാപിതാക്കള്‍ 
ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാല്‍ പരേതന്റെ പേരില്‍ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള എല്ലാ 
ആനുകുല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികള്‍ 
മേല്‍പ്പറഞ്ഞവര്‍ മാധ്രമാണെന്ന്‌ കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതിന്‌ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവര്‍ 
ആ വിവരം പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസ 
ത്തിനകം നേരിട്ട്‌ ബോധിപ്പിക്കേണ്ടതാണ്‌. താമസിച്ചും 
തപാല്‍വഴിയും ലഭിക്കുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


താലൂക്കാഫീസ്‌, (ഒപ്പ) 
നെയ്യാറ്റിന്‍കര. തഹശീല്‍ദാര്‍. 





Thiruvananthapuram Taluk 
പരസ്യം 


() 


നമ്പര്‍ ജിദ3-35489/2020. 2020 ഡിസംബര്‍ 14. 


തിരുവനന്തപുരം താലൂക്കില്‍ വഞ്ചിയൂര്‍ വില്ലേജില്‍ 
സുലോചന എസ്‌. നായര്‍, T.C. 28/108 കരയോഗം ലെയിന്‍, 
കൈതമുക്ക്‌ എന്നവര്‍ 20-4-2000-90 തീയതി മരണ 
പ്പെട്ടതായും ബാങ്ക്‌, മറ്റ്‌ ആവശ്യങ്ങള്‍ക്കായി ഒരു അവകാശ സര്‍ട്ടി 
ഫിക്കറ്റിനായി പരേതയുടെ മകള്‍ ലത, എം. എസ്‌. സമര്‍പ്പിച്ച 
അപേക്ഷയിന്മേല്‍ വഞ്ചിയൂര്‍ വില്ലേ ജാഫീസര്‍ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ പരേതയുടെ 
അവകാശികളായി താഴെ പറയുന്ന 3 പേരാണുള്ള തെന്നും 
അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ഗീത, എം. എസ്‌. മകള്‍ 60 

2 ജയമോഹന്‍ നായര്‍ മകന്‍ 58 

3 ലത, എം. എസ്‌. മകള്‍ 55 


മേല്‍ പരാമര്‍ശിച്ചിട്ടുളളവരാണ്‌ പരേതയുടെ അനന്തരാവ 
കാശികളെന്നുള്ളതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റില്‍ പരസൃപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം തിരുവനന്തപുരം തഹശീൽദാർ മുമ്പാകെ 
ഹാജരാക്കേണ്ടതാണ. കാലാവധി കഴിഞ്ഞോ തപാല്‍ 
മാര്‍ഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


